4 3 


Government of Kerala 
കേരള സർക്കാർ 

2009 


Reg . No . രജി. നമ്പർ 
KL / TV( N ) /12/2009 -2011 


( 1 


10 


സ 


- 


MENT OF 
न्याव अवत 


OF KER 


W 
GOVERNA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


22nd December 2009 
2009 ഡിസംബർ 22 


THIRUVANANTHAPURAM , TUESDAY 


No. 


Vol. LIV 
വാല്യം 54 


50 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


1st Pousha 1931 
1931 പൌഷം 1 


PART III 


Labour Department 


NOTICES 


the prescribed time the entire amount of compensation will 
be disbursed to the persons mentioned above. Claims 
preferred thereafter will not be considered . 


No , WCA- 2022/2009 . 

19th October 2009. 
Whereas The National Insurance Company Limited , 
Divisional Office, Kollam has deposited with this Court a 
sum of Rs. 4 ,24 ,473 (Rupees Four Lakh Twenty four 
Thousand four hundred and Seventy three only ) as 
Compensation to be distributed to the dependents of 
the deceased Sri Gopakumar who met with a fatal 
accident while employed under an independent contractor 
under the Konkan Railway Corporation and whereas it is 
reported that 
| 1. Sri Gopalakrishna Kurup ( Father), Perumana 

Vadakkathil , Kidangayam Vadakkumuri, 

- Sooranad South ( Near High School). 
2. Smt. Thankamani Amma (Mother) do . 
are his only dependents as defined under section 
2 (1 ) ( d) of the Workmen s Compensation Act. Any 
others who claim to be such dependents should within 15 
days of the publication of this notice in the Kerala 
Government Gazette prefer their claim in writing before me 
and prove the same. If no such claims are received within 

Gaz .50 /2009/DTP. (Labour). 


കൊങ്കൺ റെയിൽവേയുടെപരിധിയിലുള്ള കോൺട്രാക്ട 
റുടെ കീഴിൽ ജോലി നോക്കിവരവെ അപകടമുണ്ടായി മരണ 
മടഞ്ഞ ശ്രീ . ഗോപകുമാറിന്റെ ആശ്രിതർക്ക് വർക്ക് മെൻസ് 
- കോംപൻസേഷൻ നൽകുന്നതിനായി 4,24 ,273 രൂപ (നാല്ലക്ഷത്തി 
ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന്രൂപ മാത്രം) 
ഈ ഓഫീസിൽ കെട്ടിവച്ചിരിക്കുന്നു . അന്വേഷണം നടത്തിയതിൽ 
ടിയാന്റെആശ്രിതരായി 
- 1. ശ്രീ . ഗോപാലകൃ ഷ്ണ കുറുപ്പ് ( പിതാവ്), പെരു മന 

- വടക്കേതിൽ, കിടങ്ങയം വടക്കുമുറി, ശൂരനാട് തെക്ക്. 


2. ശ്രീമതി തങ്കമണിയമ്മ (മാതാവ്) 


ടി . 


എന്നിവർ മാത്രമേ ഉള്ളൂവെന്നും റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നു . 
ടിയാന്റെ ആശ്രിതരായി എന്ന് മേൽവിവരിച്ച് നിർവചനത്തിൽ 
ഉൾ പ്പെ ടു ന്ന വ രാ യി വേറെ ആരെ ങ്കി ലു ം ഉണ്ടങ്കിൽ 
ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തുന്ന 
തീയതിമുതൽ 15 ദിവസത്തിനകം ഈ ഓഫീസിൽ രേഖാമൂലം 
ഹാജരായി തെളിയിക്കേണ്ടതും അവധി കഴിഞ്ഞുള്ളഹർജികൾ 
പരിഗണിക്കപ്പെടുന്നതല്ലാത്തതുമാകുന്നു . 


100 


KERALA GAZETTE 


[PART III 


തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാര ആക്ടിലെ 2 (1) ( ഡി ) 
വകുപ്പ്അനുസരിച്ച് നിർവചിച്ച പ്രകാരം ടിയാന്റെആശ്രിതരായി 
ഗീത (ഭാര്യ ) പുഞ്ചക്കര വീട്, പൂപ്പാറ ഡിവിഷൻ, പന്നിയാർ 
എസ്റ്റേറ്റ്, ഇടുക്കി എന്നിവർ മാത്രമേ ഉള്ളൂവെന്നുംറിപ്പോർട്ട് 
ചെയ്തിരിക്കുന്നു . അപ്രകാരമുള്ളആശ്രിതരാണെന്ന് അവകാ 
ശപ്പെടുന്ന മറ്റ്ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ളഅവകാശം 
ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി15 
ദിവസത്തിനകം എന്റെമുമ്പാകെ എഴുതി സമർപ്പിക്കേണ്ടതും 
ആയത് തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട സമയത്തിനകം 
യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക 
മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തിക്ക് വിതരണം ചെയ്യുന്നതാണ്. 
അ തി നു ശേഷം സമർപ്പി ക്കു ന്ന അ വ കാ ശ വാദ ങ്ങ ൾ 
പരിഗണിക്കുന്നതല്ല. 


ഡെപ്യൂട്ടി ലേബർ 
കമ്മീഷണറുടെഓഫീസ്, 
കോട്ടയം. 


( ഒപ്പ്) 
വർക്ക്മെൻസ് 
കോമ്പൻസേഷൻ കമ്മീഷണർ. 


No. WCA. 2023/2009 . 

19th October 2009 . 
Whereas The Senior Branch Manager, The New India 
Assurance Company Limited Branch Office, Thripunithura 
has deposited with this Court a sum of Rs. 4 ,48 , 000 
(Rupees Four Lakh Forty eight Thousand only ) as 
Compensation to be distributed to the dependents of 
the deceased Sri Shabinlal, S . who met with a fatal 
accident while employed under m /s P . T . Mathai 
Construction Company (P ) Limited, K . V. 29 , Panampally 
Nagar, Kochi- 36 and whereas it is reported that 
1. Sri V. Sasi (Father ), Puthuval , Thekkemury, 

Kakkazham P. O ., Alappuzha . 
2. Smt. K . Leela (Mother) do. 
are his only dependents as defined under Section 
2 (1 ) ( d ) of the Workmen s Compensation Act. Any others 
who claim to be such dependents should within 15 days 
of the publication of this notice in the Kerala Government 
Gazette prefer their claim in writing before me and prove 
the same. If no such claims are received within the 
prescribed time the entire amount of compensation will be 
disbursed to the persons mentioned above . Claims 
preferred thereafter will not be considered . 

- കൊച്ചിയിലെ പനമ്പള്ളി നഗറിലുള്ള പി . റ്റി . മത്തായി 
കൺസ്ട്രക്ഷൻകമ്പനി പവറ്റ് ലിമിറ്റഡിന്റെ കീഴിൽ ജോലി 
നോക്കി വ ര 

അ പ ക ട മു ണ്ടാ യി മ ര ണ മടഞ്ഞ 
ശ്രീ . ഷിബിൻ ലാലിന്റെ ആശിതർക്ക് വർക്ക് മെൻ സ് 
കോംപൻസേഷൻ നൽകുന്നതിനായി 4,48,000 രൂപ ( നാല്ലക്ഷത്തി 
നാൽപ്പത്തിയെണ്ണായിരം രൂപ മാത്രം) ഈ ഓഫീസിൽ കെട്ടിവ 
ച്ചിരിക്കുന്നു . അന്വേഷണം നടത്തിയതിൽ ടിയാന്റെആശ്രിതരായി 
1. ശ്രീ . വി. ശശി ( പിതാവ്), പുതു വൽ, തെക്കുംമുറി, 

കക്കാഴം പി . ഒ., ആലപ്പുഴ. 
2. ശ്രീമതി കെ . ലീല (മാതാവ്) 
എന്നിവർ മാത്രമേ ഉള്ളൂവെന്നും റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നു . 
ടിയാന്റെ ആശ്രിതരായി എന്ന് മേൽ വിവരിച്ച നിർവചനത്തിൽ 
ഉൾപ്പെടുന്നവരായി വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നോട്ടീസ് 

കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തുന്ന തീയതിമുതൽ 
15 ദിവസത്തിനകം ഈ ഓഫീസിൽ രേഖാമൂലം ഹാജരായി തെളി 
യിക്കേണ്ടതും അവധി കഴിഞ്ഞുള്ള ഹർജികൾ പരിഗണിക്കപ്പെ 
ടുന്നതല്ലാത്തതുമാകുന്നു . 


നോട്ടീസ് 


നമ്പർ എ . 567 / 2008 / WCC 398 / 2002. 


2009 ഒക്ടോബർ 24 . 


- ശ്രീ . ജോസ് s/ o സെബാസ്റ്റ്യൻ പുതുശ്ശേരി, കാട്ടാളൻ 
ഹൗസ്, പേരാംപ വില്ലേജ്, പോട്ട പി . ഒ ., ചാലക്കുടി, 
തൃശ്ശൂർ എന്ന തൊഴിലുടമയുടെ കീഴിൽ ജോലി നോക്കി 
വരവെ മാരകമായി അപകടമുണ്ടായി 21- 3 -2002 -ാം തീയതി 
മരണപ്പെട്ട ശ്രീ . ജോസ്, ഉകാൻ ഹൗസ്, തൈക്കാട്ടുശ്ശേരി 
പി. ഒ. എന്ന തൊഴിലാളിയുടെ ആശ്രിതർക്ക് നഷ്ടപരിഹാരം 
നൽകുന്നതിനായി എതിർകക്ഷിയായ ശ്രീ . ജോസ് പുതുശ്ശേരി 
കാട്ടാളൻ ഹൗസ്, പേരാംപ വില്ലേജ്, പോട്ട പി. ഒ., ചാലക്കുടി 
2,44, 600 രൂപ (രണ്ടു ലക്ഷത്തി നാൽപ്പത്തിനാലാ യി രത്തി 
അറുന്നൂറ് രൂപ മാത്രം) ഈ കോടതിയിൽ കെട്ടിവച്ചിട്ടുണ്ട്. 
വർക്ക് മെൻസ് കോമ്പൻസേഷൻ ആക്ടിലെ 2 (1) ( ഡി) വകുപ്പ് 
-- അ നു സ രിച്ച് നിർ വ ചിച്ച പ്രകാരം ശ്രീ . ജോസിന്റെ 
ആശിതയായി ശ്രീമതി റോസി (ഭാര്യ) w/ o Late ഉകാൻ 
- ജോസ്, ഉകാൻ ഹൗസ്, തൈക്കാട്ടുശ്ശേരി പി . ഒ., തൃശ്ശൂർ 
എന്നവർ മാത്രമേ ഉള്ളൂ വെന്ന്തൃശ്ശൂർ 3 -ാം സർക്കിൾ 
അസിസ്റ്റന്റ് ലേബർ ഓഫീസർ അന്വേഷണം നടത്തി അറിയി 
ച്ചിട്ടുണ്ട്. അപ്രകാരമുള്ള ആശ്രിതരാണെന്ന് അവകാശപ്പെ 
ടാവുന്ന മറ്റ് ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം 
ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യ പ്പെ 
ടുത്തി15 ദിവസത്തിനകം എന്റെമുമ്പാകെ എഴുതി സമർപ്പിക്കേ 
ണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ്. നിശ്ചിത സമയപരിധി 
ക്കകം യാതൊരു അവകാശവാദവുംഉന്നയിച്ചില്ലെങ്കിൽ 
മുഴുവൻ തുകയും മേൽപ്പറഞ്ഞ വ്യക്തിക്ക് വിതരണം ചെയ്യു 
ന്നതാണ്. അതിനു ശേഷം ലഭിക്കുന്ന അവകാശവാദങ്ങൾ 
ഒന്നുംതന്നെ പരിഗണിക്കുന്നതല്ല. 


Office of the Regional 
Joint Labour 
Commissioner , 
Kollam . 


( Sd.) 
Commissioner for Workmen s 

Compensation . 


നോട്ടീസ് 


നമ്പർ എ . 590 /2009. 


2009 നവംബർ 11. 


മാനേജർ, ഹാരിസൺസ് മലയാളം ലിമിറ്റഡിന്റെ കീഴിൽ 
ജോലി നോക്കിവരവെ മാരകമായി അപകടമുണ്ടായി മരണമടഞ്ഞ 
ശ്രീ. ജയരാജ്, പുഞ്ചക്കര വീട്, പൂപ്പാറ ഡിവിഷന്റെ പന്നിയാർ 
എസ്റ്റേറ്റ് ആശ്രിതർക്ക് തൊഴിലാളി നഷ്ടപരിഹാരം നൽകുന്ന 
തിനായി 2,85,360 (രണ്ടുലക്ഷത്തിഎൺപത്തി അയ്യായിരത്തി 
മുന്നൂറ്റി അറുപത്രൂപ മാത്രം) ഈ ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. 


( ഒപ്പ്) 
ഡെപ്യൂട്ടി ലേബർ 

വർക്ക്മെൻസ് 
കമ്മീഷണറുടെ കാര്യാലയം, കോമ്പൻസേഷൻ കമ്മീഷണർ. 
തൃശ്ശൂർ. 

( ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർ) 


22nd Dec. 2009] 


LABOUR DEPARTMENT 


101 


നോട്ടീസ് 


നോട്ടീസ് 


(1) 


നമ്പർ ഡബ്ല്യൂ 


. സി . 63 / 09 ( സി . 2468 / 09 ). 


2009 നവംബർ 9 . 


നമ്പർ ഇ . 358/ 2009. 


2009 നവംബർ 13. 


- കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് എന്ന തൊഴി 
ലുടമയുടെ കീഴിൽ ജോലി നോക്കിവരവെ അപകടമുണ്ടായി 
19 - 2 - 2009 -ാം തീയതി മരണമടഞ്ഞ സബിത്, വി. എന്ന തൊഴി 
ലാളിയുടെആശ്രിതർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനായി കേരള 
സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്, ഇലക്ട്രിക്കൽ ഡിവിഷൻ, 
മണ്ണാർക്കാട് 4,22,340 ( നാലുലക്ഷത്തിഇരുപത്തിരണ്ടായിരത്തി 
മുന്നൂറ്റി നാൽപത്രൂപ മാത്രം) ഈ ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. 
വർക്ക്മെൻസ് കോമ്പൻസേഷൻ ആക്ടിലെ 2 ( 1) ( ഡി ) വകുപ്പ് 
അനുസരിച്ച് നിർവചിച്ച പ്രകാരം മരണമടഞ്ഞ ശ്രീ . സബിത്, വി . 
യുടെആശ്രിതരായി 1. ശ്രീ. സൈതലവി (അച്ഛൻ), 2. ശ്രീമതി 
അരിഫ (അമ്മ) എന്നിവർ മാത്രമേയുള്ളുവെന്ന്മണ്ണാർക്കാട് 
അസിസ്റ്റന്റ് ലേബർഓഫീസർ അറിയിച്ചിട്ടുണ്ട്. അപ്രകാരമുള്ള 
ആശ്രിതരാണെന്ന്അവകാശപ്പെടുന്ന മറ്റ്ആരെങ്കിലുമുണ്ടെങ്കിൽ 
അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് 
ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകംഎന്റെമുമ്പാകെ 
എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ്. 
നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു അവകാശവാദവും 
ഉന്നയിച്ചില്ലെങ്കിൽ മുഴുവൻ തുകയും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് 
വിതരണം ചെയ്യുന്നതാണ്. അതിനു ശേഷം സമർപ്പിക്കുന്ന 
അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല . 


എംപവർ എനർജി സർവീസ്, തമിഴ്നാടിന്റെ കീഴിൽ ജോലി 
നോക്കിവരവെ മാരകമായി അപകടമുണ്ടായി മരണമടഞ്ഞ 
ശ്രീ. എസ്. വിനീതിന്റെ ആശ്രിതർക്ക് തൊഴിലാളി നഷ്ടപരിഹാരം 
നൽകുന്നതിനായി 4,52, 940 രൂപ ( നാലുലക്ഷത്തിഅൻപത്തിരണ്ടാ 
യിരത്തി തൊള്ളായിരത്തി നാൽപത് രൂപ മാത്രം) ഈ ഓഫീസിൽ 
കെട്ടിവച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്കുള്ളനഷ്ടപരിഹാര ആക്ടിലെ 
2 (1) ( ഡി) വകുപ്പ് അനുസരിച്ച് നിർവചിച്ചപകാരം ടിയാന്റെആശി 
തരായി (1) വി . കെ . സത്യൻ (അച്ഛൻ), (2) വി . കെ . ചന്ദി( അമ്മ), 
( 3 ) നീതുമോൾ (സഹോദരി), വെട്ടോറി പി . ഒ ., പശുക്കടവ്, 
കാവിലുംപാറ, കോഴിക്കോട് ജില്ല എന്നിവർ മാത്രമേയുള്ളുവെന്ന് 
റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അപ്രകാരമുള്ളആശ്രിതരാണെന്ന് 
അവകാശപ്പെടുന്ന മറ്റ് ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള 
അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യ 
പ്പെടുത്തി 15 ദിവസത്തിനകംഎന്റെമുമ്പാകെ എഴുതി സമർപ്പി 
ക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട സമയ 
ത്തിനകം യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ടപ് 
രിഹാരത്തുകമുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം 
ചെയ്യുന്നതാണ്. അതിനു ശേഷം സമർപ്പിക്കുന്ന അവകാശ 
വാദങ്ങൾ പരിഗണിക്കുന്നതല്ല. 


( ഒപ്പ്) 
വർക്ക് മെൻസ് 
കോമ്പൻസേഷൻ കമ്മീഷണർ. 


റീജ്യണൽ ജോയിന്റ് ലേബർ 
കമ്മീഷണറുടെഓഫീസ്, 
കോഴിക്കോട്. 


- (2) 


നമ്പർ സി. 126/ 2009 (198 /09). 


2009 നവംബർ 24. 


നോട്ടീസ് 


നമ്പർ ഡബ്ല്യൂ 


. സി 273/ 03. 


2009 നവംബർ 19. 


- സതേൺ റെയിൽ വേ , പാലക്കാട് ഡിവി ഷൻ എന്ന 
തൊഴിലുടമയുടെകീഴിൽ ജോലി നോക്കിവരവെ അപകടമുണ്ടായി 
18 - 7 - 2008 -ാം തീയതി മരണമടഞ്ഞ എ . കെ . ഉണ്ണികൃഷ്ണൻ എന്ന 
തൊഴിലാളിയുടെആശ്രിതർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനായി 
ഡിവിഷണൽ ഫൈനാൻസ്മാനേജർ, സതേൺ റെയിൽവേ, 
പാല ക്കാട് 3,32,580 (മൂന്ന് ലക്ഷത്തി മുപ്പത്തി 
രണ്ടായിരത്തിഅഞ്ഞൂറ്റിഎൺപത്രൂപ മാത്രം) ഈ ഓഫീസിൽ 

കെട്ടിവച്ചിട്ടുണ്ട്. വർക്ക്മെൻസ് കോമ്പൻസേഷൻ ആക്ടിലെ 
2 (1) ( ഡി ) വകുപ്പ് അനുസരിച്ച് നിർവചിച്ച പ്രകാരം മരണമ 
ടഞ്ഞ ശ്രീ . എ . കെ . ഉണ്ണികൃഷ്ണ ന്റെ ആശ്രിതരായി 1. ശ്രീമതി 
തത്തകുഞ്ഞിയമ്മ (മാതാവ്) 70 വയസ്സ്, 2. ശ്രീമതി പ്രേമലത , ടി . 
( ഭാര്യ ) 43 വയസ്സ്, 3. മാസ്റ്റർ രാഹുൽ(മകൻ) 13 വയസ്സ്( മൈനർ), 
4. കുമാരി പ്രീതി (മകൾ) 11 വയസ്( മൈനർ) എന്നിവർ മാത്രമേ 
യുള്ളുവെന്ന്പാലക്കാട് ഒന്നാം സർക്കിൾ അസിസ്റ്റന്റ് ലേബർ 
ഓഫീസർ അറിയിച്ചിട്ടുണ്ട്. അപ്രകാരമുള്ളആശ്രിതരാണെന്ന് 
അവകാശപ്പെടുന്ന മറ്റ് ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള 
അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യ 
പ്പെടുത്തി15 ദിവസത്തിനകംഎന്റെമുമ്പാകെ എഴുതി സമർപ്പി 
ക്കേ ണ്ടതും ആയത് തെളിയിക്കേണ്ടതു മാ ണ്. നിർദ്ദിഷ്ട 
സമയത്തിനകം യാതൊരു അവകാശവാദവും ഉന്നയിച്ചില്ലെങ്കിൽ 
മുഴു വൻതുകയും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം 
ചെയ്യു ന്ന താ ണ്. അ തി നു ശേഷം സമർപ്പിക്കുന്ന 
അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല. 

- (ഒപ്പ്) 
ഡെപ്യൂട്ടി ലേബർ 

വർക്ക്മെൻസ് 
കമ്മീഷണറുടെഓഫീസ്, കോമ്പൻസേഷൻ കമ്മീഷണർ, 
പാലക്കാട്. 

( ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർ). 


പ്രവീൺകു മാറിന്റെ കീഴിൽ ജോലി നോക്കി വ ര 
മാരകമായി അപകടമുണ്ടായി മരണമടഞ്ഞ ശ്രീ. പ്രസാദിന്റെ 
ആശ്രിതർക്ക് തൊഴിലാളി നഷ്ടപരിഹാരം നൽകുന്നതിനായി 
4,28,905 രൂപ ( നാലുലക്ഷത്തിഇരുപത്തിഎട്ടായിരത്തി തൊള്ളാ 
യിരത്തിഅഞ്ച്രൂപ മാത്രം) ഈ ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. 
തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാര ആക്ടിലെ 2 (1) ( ഡി ) 
വകുപ്പ്അനുസരിച്ച് നിർവചിച്ച പ്രകാരം ടിയാന്റെ ആശ്രിതരായി 
(1) സരസു (അമ്മ), (2) സിനി ( ഭാര്യ ), (3) ആദിത്യപ്രസാദ് (മകൻ), 
കുതിരാട്ടു താഴം, പടിഞ്ഞാറ്റുമുറി, കക്കോടി, കോഴിക്കോട് 
എന്നിവർ മാത്രമേയുള്ളുവെന്ന്റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . 
അപ്രകാരമുള്ള ആശ്രിതരാണെന്ന് അവകാശപ്പെടുന്ന മറ്റ് 
ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ളഅവകാശം ഈ നോട്ടീസ് 

കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി15 ദിവസത്തിനകം 
എന്റെമുമ്പാകെ എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയി 

ക്കേ ണ്ട തു മാ ണ് . നിർദ്ദിഷ്ട സമ യ ത്തി നകം യാതൊരു 
അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുകമുഴുവനും 
മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യു ന്ന താ ണ്. 
അ തി നു ശേഷം സമർപ്പിക്കുന്ന അ വ കാ ശ വാദ ങ്ങ ൾ 
പരിഗണിക്കുന്നതല്ല . 

(ഒപ്പ്) 
ഡെപ്യൂട്ടി ലേബർ 

വർക്ക് മെൻസ് 
കമ്മീഷണറുടെഓഫീസ്, - കോമ്പൻസേഷൻ കമ്മീഷണർ. 
കോഴിക്കോട്. 


102 


KERALA GAZETTE 


[PART III 


NOTICE 


- കെ . എസ്. ആർ. ടി. സി.-യുടെ കീഴിൽ ജോലി നോക്കി 
വ ര മാ ര ക മാ യി അ പ ക ട മു ണ്ടാ യി മ ര ണ മടഞ്ഞ 
ശ്രീ . പമരാജന്റെ ആശ്രിതർക്ക് തൊഴിലാളി നഷ്ടപരിഹാരം 
നൽകുന്നതിനായി 3,32,580 രൂപ (മൂന്ന്ലക്ഷത്തിമുപ്പത്തിരണ്ടാ 
യി രത്തി അഞ്ഞൂറ്റി എൺപത് രൂപ മാത്രം) നാഷണൽ 
ഇൻഷ്വറൻസ് കമ്പനി ഈ ഓഫീസിൽ കെട്ടിവച്ചിരിക്കുന്നു. 
അന്വേഷണം നടത്തിയതിൽ ടിയാന്റെആശ്രിതരായി 


No. B . 497/2009 / WC- 3/ 2007 . 24th November 2009. 

Whereas the National Insurance Company has an 
deposited with this Court a sum of Rs. 3 , 32 ,580 (Rupees 
Three Lakh Thirty two thousand five hundred Eighty only ) 
as workmen s Compensation payble to the dependents of 
the deceased Workmen Sri Premarajan , Aswathy, Pattiam 
P. O ., Pookode who met with a fatal accident on 8 - 4 -2002 
out of an in the course of his employment under the 
above employer. 

And whereas an enquiry conducted through the 
Assistant Labour Officer, Kuthuparamba. It is understood 
that the following persons are the dependents of the 
deceased workman within the meaning of section 2 (1 ) ( d) 
of the Workmen s Compensation Act , 1923 . 


റിലേഷൻഷിപ്പ് വയസ്സ് 


കമ 

പേരും 
നമ്പർ മേൽവിലാസവും 


ഭാര്യ 


എം . സീത , “ അശ്വതി”, 
പി. ഒ. പാട്യം, 
പത്തായക്കുന്ന്. 


മകൾ 


സിനിരാജ് 
w/ o മനോജ്, പി. പി., 
ഉദയം, പി. ഒ. പല്ലൂർ. 


DETAILS OF DEPENDENTS 


3 


പി . ജാനകി, 

മാതാവ് 
ഉച്ചസള്ളിച്ചാലിൽ ഹൗസ്, 
ഓട്ടച്ചിമാകൽ 
പി . ഒ., പത്തായക്കുന്ന്. 


Name and 

Relationship with Age - 
No. Address 

the deceased 

person 
| M . Seetha , Aswathy, 

Wife 
P .O . Pattiam , Pathayakunnu . 
Siniraj w/o Manoj , P. P., Daughter 
Udayam , P. O . Pallur. 
P . Janaki, Ucha Sallichalil Mother - 72 
House, Oattachilmakal 

P.O ., Pathayakunnu . 
Now there fore notice is hereby given that any 
other person claims to be the dependents of the deceased 
workeman should prefer their claims in writting before the 
Commissioner for workmen s Compensation , Kannur 
within 15 days from the date of of publication of this 
notice in the Official Gazette . If no such claims are 
received within the stipulated time limit, the entire amount 
of compensation will be disbursed to the dependents 
mentioned above . Claims, if any preferred thereafter will 
not be considered . 


എന്നിവർ മാത്രമേഉള്ളൂവെന്നുംറിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നു. 
ടിയാന്റെ ആശ്രിതരായി ആശ്രിതർ എന്ന നിർവ്വചനത്തിൽ ഉൾപ്പെ 
ടുന്നവരായി വേറെ ആരെങ്കിലുംഉണ്ടെങ്കിൽ ഈ നോട്ടീസ് കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തുന്ന തീയതി മുതൽ 15 
ദിവസത്തിനകം ഈ ഓഫീസിൽ രേഖാമൂലം ഹാജരായി. 
അവകാശം തെളിയിക്കേണ്ടതാണ്. നിർദ്ദിഷ്ട സമയത്തിനകം 
യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക 
മുഴു വനും മേൽപറഞ്ഞ വ്യക്തികൾക്ക് വിത രണം 
ചെയ്യുന്നതാണ്. അവധി കഴിഞ്ഞുള്ള ഹർജികൾ പരിഗണിക്ക 
പ്പെടുന്നതല്ല. 


Office of the Deputy 
Labour Commissioner, 
S . N . Park, 
Kannur. 


( Sd.) 
Deputy Labour Commissioner 

and Commissioner for 
Workmen s Compensation . 


